Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12 / 12 - 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


7th February 2012 
2012 ഫെബ്രുവരി 7 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

- തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 57 


നമ്പർ 


18th Magha 1933 
| 1933 മാഘം 18 


PART III 


Health Services Department 


പുനർ ദർഘാസ്/ ലേല പരസ്യം 


സമയവും - 11 - 2 - 2012 വൈകുന്നേരം 3 മണി. 


നമ്പർ എസ് /3360/2011. 


2012 ജനുവരി 20. 


- കോഴിക്കോട് സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തോട് 
അനു ബന്ധിച്ചു ള്ള സ്ഥലത്ത്താഴെ കൊടുത്തിരിക്കുന്ന 
ഫ ല വ ക്ഷ ങ്ങ ളിൽ നിന്നും 1- 4 - 2012 മുതൽ 31- 3 - 2014 
വരെയുള്ള ര് വർഷ കാലയളവിൽ മേലാ ദായം എടുക്കു 
ന്നതിനുള്ള അവകാശത്തിനായി സീൽവച്ച് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 15 - 2 -2012 വൈകുന്നേരം 4 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 2-2012 
രാവിലെ 11 മണി. 

- ദർഘാസ് അടക്കം ചെയ്ത കവറിൻമേൽ “ ഫലവൃക്ഷ 
ങ്ങളുടെ ആദായം എടുക്കുന്നതിനുളള ദർഘാസ് എന്നെ 
ഴുതി സൂപ്, ഗവൺമെ ന്റ് മാന സി കാരോഗ്യ കേന്ദ്രം 
, കോഴിക്കോട്- 673 016 എന്ന വിലാസത്തിൽ അയയ്ക്കേതാണ്. 


- ക്രമനമ്പർ മരങ്ങളുടെ വിവരം 


എണ്ണം 


തെങ്ങ് 
കവുങ്ങ് 


- ടെറിനോടൊപ്പം 100 വിലയുളള മുദ്രപത്രത്തിൽ ഒരു പ്ര 
ാഥമിക എഗ്രിമെന്റ്വക്കേതാണ്. എഗ്രിമെന്റിന്റെ മാതൃക 
ടെർ ഫോമിന്റെ അവസാന പേജിൽ ലഭ്യമാണ്. 


മാവ് 


പ്ലാവ് 


പുളി 


ദർഘാസ് ഫോറത്തിന്റെവില ( വിൽപ്പന നികുതിയടക്കം): 

ഒറിജിനൽ - 400 + 12.5 % വാറ്റ് = 450. 

ഡ്യൂപ്ലിക്കേറ്റ്- 200 + 12.5 % വാറ്റ്= 225. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 


- വൈകിക്കിട്ടുന്നതും അപൂർണ്ണവും നിരതദ്രവ്യത്തിനുള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റ്, പ്രാഥമിക ഉടമ്പടി എന്നിവ അടക്കം 
ചെയ്യാ ത്ത തു മായ ടെ റുകൾ നിര സിക്ക പ്പെടുന്ന താ യി രി 
ക്കും . കൃത്യ സമയത്തിനകം ലഭിക്കുന്ന ദർഘാസുകൾ 16 
- 2 - 2012 രാവിലെ 11 മണിക്ക് ഹാജരായ ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഇതോടൊപ്പം തന്നെ ലേ 
ലവും നടത്തുന്നതാണ്. ഏറ്റവും കൂടിയ തുക രേഖപ്പെടുത്തിയ 
ടെറിനോ ലേല തുകയ്ക്കോ അംഗീകാരം നൽകു ന്ന താ 
യിരിക്കും. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 


KERALA GAZETTE 


- 1,000 നിരതദ്രവ്യം കെട്ടിവയ്ക്കാണ്. കരാറുകാർ മൊത്തം ിന്ന് നിറച്ച ഓക്സിജൻ സിലിറുകൾ എന്നിവ മേൽ കേന്ദ്രങ്ങ 
സംഖ്യയുടെ 1 % നിര ത ദ വ്യ മായി (കുറ ഞ്ഞത് - 1,000 ) ളിൽ നിന്നോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽന 
സൂ ( പ് , ഗ വ ണ മ ന ് മ ാ ന സി ക ാ ര ാ ഗ്യ ക ന ം , ിന്നോ ആവശ്യാനുസരണം ട്രാൻസ്പോർട്ട് ചെയ്ത് കോഴി 
കോഴിക്കോട്- 673 016 എന്ന പേരിൽ എടുത്ത അംഗീകൃത ബ 

- ക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രത്തിലെ കിച്ചൻ 
ാങ്ക് ഡാറ്റ് ടെറിനൊപ്പം സമർപ്പിക്കേതാണ്. 

സ്റ്റോർ , മെഡിക്കൽ സ്റ്റോർ എന്നിവിടങ്ങളിൽ ഇറക്കി അട്ടി 

വെയ്ക്കുന്നതിന് ബന്ധപ്പെട്ടവരിൽനിന്നും ദർഘാസുകൾ 
- ടെർ ഉറ പ്പിച്ച ഉത്തരവ് ലഭിച്ചാൽ ഉടനെ മൊത്തം ക്ഷണിച്ചുകൊള്ളുന്നു . 
തുകയും പണമായി ഓഫീസിൽ അടയ്ക്കേതാണ്. വീഴ്ച 

ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി സൂപ്, ഗവൺമെന്റ് 
വരു ത്തു ന്ന പക്ഷം സർക്കാരിന്റെ ലേല നിബ ന്ധ ന കൾ മാന സികാ രോ ഗ്യ കേന്ദ്രം, കോഴിക്കോട്- 16 എന്ന പേരി 
അനുശാസിക്കുന്ന മേൽനടപടികൾ സ്വീകരിക്കുന്നതാണ്. ലെടുത്ത 1, 000 - ന്റെ ഒരു അംഗീകൃത ബാങ്ക് ഡിമാന്റ് 
മുഴുവൻ തുകയും പണമായി ഓഫീസിൽ അടച്ചതിനുശേഷം ഡാം 100 - ന്റെ സർക്കാർ മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ 
മാത്രമേ മേലാദായം എടുക്കുവാൻ കഴിയുകയുള്ളു. കൂടാതെ പ്രാഥമിക ഉടമ്പടിയും അടക്കം ചെയ്യേതാണ്. ( ഉടമ്പടിയുടെ 
മൊത്തം തുകയുടെ 5 % സെക്യൂ രിറ്റി ഡെപ്പോസിറ്റായി - മാതൃക ടെർ ഫോറത്തിന്റെ അവസാന താളിൽ ലഭ്യമാണ്.) 
സൂപ്, ഗവൺമെന്റ് മാന സി കാ രോ ഗ്യ കേന്ദ്രം, 
കോഴി ക്കോ ട് - 673 016 എന്ന വിലാസത്തിൽ മാറാ വു ന്ന 

പൂ രി പ്പിച്ച ദർഘാ സു കൾ സൂപ്, ഗവൺമെന്റ് 
ഡിമാന്റ് ഡ്രാഫ്റ്റും സമർപ്പിക്കേതാണ്. ടെർ നിരക്ക് മാർക്കറ്റ് 

മാ ന സികാ രോ ഗ്യ കേന്ദ്രം, കോഴി ക്കോട് - 16 എന്ന 
നിരക്കിനനുസൃതമായോ അധികമായോ ഉയരുന്നില്ലെങ്കിൽ 

വിലാ സ ത്തിൽ അ യ യ് ക്കേ താ ണ് . ദർഘാസ് ഫോറം 
ടെർ റദ്ദാക്കി പുനർലേലം നടത്തുന്നതിനുള്ള അവകാശം 

തപാലിൽ ലഭിക്കേവർ മതിയായ പോസ്റ്റൽ സ്റ്റാമ്പ് പതിച്ച് 
സൂപിൽ നിക്ഷിപ്തമായിരിക്കും. 

സ്വന്തം മേൽവിലാസം എഴുതിയ കവർ സഹിതം അപേ 

ക്ഷിക്കേതാണ്. വൈകി കിട്ടുന്നതും നിരതദ്രവ്യം, പ്രാഥമിക 
ടെർ കരാർ കാലാ വ ധി ക്കു ള്ളിൽ സർക്കാർ ഉടമ്പടി എന്നിവ അടക്കം ചെയ്യാ ത്തതുമായ ടെ റു കൾ 
ആ വ ശ്യാർത്ഥം ഏതൊരു മരവും നഷ്ട പ രി ഹാരം നിര സിക്കു ന്ന താ യി രിക്കും. മുന്നറിയിപ്പില്ലാതെ ടെറുകൾ 
നൽകാതെ സൂപിന് മുറിച്ചു മാറ്റാ വു ന്ന താണ്. കൂടാതെ റദ്ദ് ചെയ്യാനുള്ള അധികാരം സൂപിൽ പൂർണ്ണ മായും 
പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചു പോകുന്ന മരങ്ങൾക്ക് നഷ്ട നിക്ഷിപ്തമായിരിക്കും. 
പരിഹാരം ആവ ശ്യ പ്പെടു വാൻ കരാറുകാരന് അവകാശ 

നിരതദ്രവ്യം - 2,000. 
മു ാ യി രിക്കു ന്ന തല്ല. തെങ്ങ്, കവുങ്ങ്, കുരു മുളകു വള്ളി 
തുടങ്ങിയവയ്ക്ക് കാലാകാലങ്ങളിൽ കരാറുകാരൻ സ്വന്തം 

ദർഘാസ് ഫോറത്തിന്റെ വില ച 
ചെല വിൽ വളം ചെയ്യേ താ ണ് . യാതൊരു കാര 

ഒറിജിനൽ - 400 + വാറ്റ്. 
ണവും കൂടാതെ ദർഘാ സു കൾ നീട്ടി വയ്ക്കു ന്ന തിനും 

ഡ്യൂപ്ലിക്കേറ്റ് - 200 + വാറ്റ്. 
പുനർദർഘാസ്ക്ഷണിക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനുമുള്ള 
അധികാരം സൂപിൽ നിക്ഷിപ്തമായിരിക്കും. 

ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 

സമയവും 11 - 2 - 2012, 3 മണി. 
ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രം, 

- പൂരി പ്പിച്ച ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന 
കോഴിക്കോട്. 

സൂപ്. തീയതിയും സമയവും 15- 2 - 2012, 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15-2- 2012, 

4 മണി. 
പുനർ ദർഘാസ് പരസ്യം 

ദർഘാസിന്റെ കാലാവധി- ര് വർഷം. 
നമ്പർ എസ് /4305/2008. 

2012 ജനുവരി 20 . എൻ. ബി : - കോഴിക്കോട് തഹ ശീൽദാരിൽ നിന്നും 

ലഭിക്കുന്ന അംഗീകൃത ട്രാൻസ്പോർട്ടേഷൻ 
കോഴി ക്കോട് ഗവൺമെന്റ് മാ ന സി കാ യോഗ്യ 

ചാർജ്/ കരാ റു കാ രന്റെ ദർഘാസ് തുക 
കേന്ദ്രത്തിലേക്ക് 1- 4 - 2012 മുതൽ 31 - 3 - 2014 വരെയുള്ള 2 

ഏതാണോ കുറവ് പ്രസ്തുത നിരക്കിലായിരിക്കും 
വർഷ കാലയളവിലേക്ക് കോഴിക്കോട് താലൂക്ക്സപ്ല 

ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അനുവദിക്കുക. 
ഓഫീ സ റുടെ കീഴിലുള്ള അംഗീകൃത മൊത്ത റേ ഷൻ 

കൂടുതൽ വിവരങ്ങൾ ആശുപത്രി ആഫീസിൽന 
വ്യാപാ രിക ളിൽനിന്നോ ഏജൻസികളിൽ നിന്നോ അരി, 

ിന്നും പ്രവർത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 
ഗോതമ്പ് എന്നീ റേഷൻ സാധനങ്ങൾ, സിവിൽ സപ്ലസ് 
കോർപ്പ റേ ഷന്റെ വെള്ളയിൽ പണിക്കർ റോഡി ലു ളള ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രം, 

( ഒപ്പ്) 
എൽ. പി . ജി . ഗോഡൗണിൽനിന്ന് ഗ്യാസ്, ബേപ്പൂരിലുള്ള കോഴിക്കോട്. 

സൂപ്. 
സപ്ലെ കോ യുടെ ജില്ലാ ഡിപ്പോയിൽ നിന്നും ഭക്ഷ ണ 
സാധനങ്ങൾ, മീഞ്ചന്തയിലുളള ആശ്വാസ് ഏജൻസിയിൽ ന 


